Reg . No . രജി. നമ്പർ 
| KL / TV ( N )/12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


RNMENT 


സ 


KERALA 


ാന്നി എന്ന 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
| 2010 മേയ് 25 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


4th Jyaishta 1932 
1932 ജ്യേഷ്ഠം 4 


PART III 


Marine Department 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി3 - 4788 / 2009 / ഇഇ. 

2010 മേയ് 7 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം 
ഡിവിഷൻ, വിഴിഞ്ഞം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി 
അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ - ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും ദ്രവ്യം 
- അടങ്കൽ തുകയും 

രൂപ് 
1 2/ ഇഇ / 2010 - 11 - കമലേശ്വരത്തുള്ള പുതിയ 

ടൈപ്പ് 2 ഡപ്ലക്സ് ക്വാർട്ടേഴ്സിന്റെ 
വൈദ്യുതീകരണ പ്രവർത്തികൾ 
രൂപ് 1,02, 931 

2 ,600 
3 / ഇഇ / 2010 - 1 - - കമലേശ്വരത്തെ ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടറാഫീസിലെ കാർ 
ഷെഡ് നിർമ്മാണം - രൂപ 1,70,515 

4 ,300 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ- രൂപ 400 + 4 % നികുതി. 

പകർപ്പ് - രൂപ 200 + 4 % നികുതി. 
ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമ യ വും - 24- 5 - 2010 മുതൽ 25 - 5 - 2010 ഉച്ചയ്ക്ക് ക് 
12 മണിവരെ. 


ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
- സമയവും 28 - 5 - 2010 , 3 മണിവരെ. 
- ദ ർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
28 - 5 - 2010 , 3. 30 മണി. 

പ്രവൃത്തിയുടെ കാലാവധി - ഒരു മാസം. 

കരാറുകാരന്റെ തരംതിരിവ് ക്രമനമ്പർ 1 - ന് " സി യും 
അതിനു മുകളിലും ( ഇലക്ട്രിക്കൽ), ക്രമനമ്പർ 2 - ന് " ഡി യും 
അതിനു മുകളിലും ( ഇലക്ട്രിക്കൽ). 

- ദർഘാസ് സംബ ന്ധിച്ചുള്ള പൊതു മ രാ മത്ത് 
വകുപ്പിന്റെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധ ക മാ ണ് . കാരണം 
കൂടാതെ ദർഘാസ് റദുചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ 
ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ 
പറ്റിയുള്ള കൂടു തൽ വിവ ര ങ്ങൾക്ക് ഓഫീ സു മാ യി 
ബന്ധ പ്പെടാവുന്ന താ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ 
ദർഘാസ് ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസ്ദിവസമായിരിക്കുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ എഞ്ചിനീയറിംഗ് 
തിരുവനന്തപുരം ഡിവിഷൻ, 
വിഴിഞ്ഞം. 


- (ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


25th MAY 2010] 


MARINE DEPARTMENT 


100 


ദർ ഘാസ് ഫോറങ്ങൾ 20 - 5 - 2010 മുതൽ 1- 6 - 2010 
വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഓഫീസ് 
പ്രവർത്തന സമയത്ത് കൊല്ലം, ആശ്രമം, പോർട്ട് ഓഫീസിൽ 
നിന്നും ആയതിലേക്കുള്ള വില രൊക്കം പണമായി നൽകി 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
തപാൽ മാർഗ്ഗം അയക്കുന്നതല്ല . നിരതദ്രവ്യം ഡിമാന്റ് 
ഡാഫ്റ്റായി നീണ്ടകര പോർട്ട് ഓഫീസറുടെ പേരിൽ, 
കൊല്ലത്ത് മാറത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. വിജയപ്രദമായ 
ദർഘാസുകാരൻ 50 രൂപയുടെമുദ്രപത്രത്തിൽ എഗ്രിമെന്റ് 
വയ്ക്കേണ്ടതാണ്. 


- ഏതൊരു ദർഘാസും കാരണം കൂടാതെ നിരസിക്കു 
വാനുള്ള പൂർണ്ണ അധികാരം പോർട്ട് ഓഫീസറിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധമായി കേരള 
സംസ്ഥാന തുറമുഖ വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


Port Office Neendakara , 
Asramam , Kollam -02 . 


( Sd.) 
Port Officer 


ദർഘാസ് പരസ്യം 


TENDER NOTICE 
No. C1- 1672/2008 . 

27th April 2010 . 
Competitive tenders in sealed cover superscribing 
Replacement & Installation of Two New Rolling 
Shutters in the Transit Shed at Kovalam / Vizhinjam Port 
are invited for and on behalf of the Governor of Kerala 
by the undersigned from reputed firms so as to reach the 
undersigned on or before 1 p . m . on 2 -6 - 2010 . Tenders 
will be opened at 3 p . m . on the same day in the 
presence of those tenderers who are present at that time. 
| PAC -Rs. 49 , 504. 
E . M. D . - Rs. 500 . 
Cost of tender form : 

- Original - Rs. 312 (Including Tax ). 

| Duplicate - Rs. 156 ( ,, ) 
Period for completion of work — 15 days from 
receipt of work order. 

The number of days required by the tenderer to 
complete the works to replace and install the Rolling 
shutters should be indicated separately . The tender forms 
and other particulars can be had from the Port Office 
Neendakara , Asramam , Kollam -02 during office hours 
from 20 - 5 - 2010 to 1 -6 - 2010 on application in writing 
and on payment of the value of the documents (non 
refundable ) by cash . Tender documents will not be sent 
by post. Cheques will not be accepted towards the cost 
of tender forms. The EMD should be submitted by 
Demand Draft in favour of “ Port Officer Neendakara ” 
payable at Kollam . Tender documents are not transferable. 
The successful tenderer should execute an agreement in 
stamp paper worth Rs . 50 in the prescribed form . 

The undersigned reserves the rights to reject any or 
all of the tenders received without assigning any reason 
thereof. This is subject to all other standing tender 
condition of the Kerala State Port Department. 

കേരള ഗവർണ്ണർക്കുവേണ്ടി നീണ്ടകര പോർട്ട് ഓഫീസർ 
താഴെ വിവരിക്കുന്ന പ്രവൃത്തിക്കായി അംഗീകൃത 
സ്ഥാപനങ്ങൾ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേര് 
രേഖപ്പെടുത്തിയ പ്രത്യേകംമുദ്രവച്ച കവറുകളിൽ മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ 2 - 6 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി 

പോർട്ട് ഓഫീസർ, നീണ്ടകര, ആശാമം, കൊല്ലം എന്ന 
മേൽവിലാസത്തിൽ ലഭിച്ചിരിക്കണം. ലഭ്യമായ ദർഘാസുകൾ 
അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 

ദർഘാസ് നമ്പർ -- സി1- 1672 / 2008. 
- പ്രവൃത്തിയുടെ വിവരണം - വിഴിഞ്ഞം പോർട്ടിലെ രണ്ട് 
ട്രാൻസിറ്റ് ഷെഡിന്റെ പഴയ റോളിംഗ് ഷട്ടർ മാറ്റി പുതിയത് 
സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്. 

അടങ്കൽ തുക - രൂപ 49,504. 
നിരതദ്രവ്യം- രൂപ 500. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ( നികുതി ഉൾപ്പെടെ) രൂപ 312. 

പകർപ്പ് ( നികുതി ഉൾപ്പെടെ) രൂപ 156. 
പ്രവൃത്തിയുടെ കാലാവധി 15 ദിവസം. 


നമ്പർ ഡി6/ 1371/2010 / എസ്. ഇ . 

2010 മേയ് 11. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, ഉത്തരമേഖല , സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കോഴിക്കോട് 
ചുവടെചേർത്തി രി ക്കുന്ന പ്രവൃ ത്തി കൾക്ക് സംസ്ഥാന 
- പൊതു മ രാ മത്ത് വകുപ്പ്/ ഇറി ഗേ ഷൻ വകു പ്പ് | കേന്ദ 

പൊതുമരാമത്തു വകുപ്പ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള 
കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് അഥവാ 
സ്പീഡ് പോസ്റ്റ് മാർഗ്ഗം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സർവ്വീസ്മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
| കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
ഏകദേശ അടങ്കൽ തുകയും 

രൂപ് 
( 1 ) ( 2 ) 

( 3 ) 
1 7 / എച്ച്. ഇ . ഡി ./ എൻ. സി . / 2010 - 11 

കോഴിക്കോട് ജില്ല -മണിയൂർ ഗ്രാമപഞ്ചായത്ത് 
തീരദേശ റോഡ്- നീലിയേടത്ത് കടവ് റോഡ് 
നിർമ്മാണം ( അമ്പലമുക്ക് മുതൽ മാങ്ങിൽ കെ 
വരെ) ( വാർഡ് 18 ) ( പുനർ ദർഘാസ്) - 
രൂപ 62. 25 ലക്ഷം 

50 , 000 
2 8 / എച്ച്. ഇ . ഡി . |എൻ. സി ./ 2010 - 11 
ടി - സുനാമി പുനരധിവാസ പദ്ധതി 
ബേപ്പൂർ ബീച്ചിലെ ടൂറിസം വികസനം 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) 
രൂപ 36. 47 ലക്ഷം 

50 , 000 
3 9 / എച്ച്. ഇ . ഡി . എൻ. സി. 2010 - 11 - കണ്ണൂർ 

ജില്ല - സുനാമി പുനരധിവാസ പദ്ധതി 
അഴീക്കൽ ഫിഷിംഗ് ഹാർബർപുനരുദ്ധാരണം - 
ലോക്കർ റൂം , അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, 
ഗേറ്റ് ഹൗസ് എന്നിവയുടെ നിർമ്മാണം 
ടി - രൂപ 34 ലക്ഷം 

50 , 000 
- 10 / എച്ച്. ഇ . ഡി . /എൻ. സി . / 2010 - 11 

ടി - ടി അഴീക്കൽ ഫിഷിംഗ് ഹാർബർ 
നവീകരണം - യാർഡ് ലൈറ്റ് സ്ഥാപിക്കൽ 
ടി - രൂപ് 5 .71 ലക്ഷം 

14 , 300 


ണ 


25th MAY 2010 ) 


MARINE DEPARTMENT 


101 


(2 ) 


ക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം പിരീഡ് ദർഘാസുകൾ 
തുറക്കുന്നതു മുതൽ 4 മാസം വരെയായിരിക്കും. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ എല്ലാ 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ 
ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 29- 6-2004- ലെ 
സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ. റ്റി .) 255 / 2004 / F & PD ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് ഫാറങ്ങൾക്കുള്ള 
അപേക്ഷയോ പൂ രി പ്പിച്ച് സമർപ്പി ക്കു ന്ന ദർഘാസ് 
പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെതന്നെ 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കു ന്ന 
ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ 
രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും കണക്കിലെടുക്കുന്ന 
താകുന്നു . 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഉത്തരമേഖല, 
ചക്കോരത്ത്കുളം, എരഞ്ഞിപ്പാലം 

സൂപ്രണ്ടിംഗ് 
പോസ്റ്റ്, കോഴിക്കോട്- 673 006. 

എഞ്ചിനീയർ. 


ന 


5 11 / എച്ച്. ഇ . ഡി . | എൻ. സി . | 2010 - 11 

കോഴിക്കോട് ജില്ല - അഴിയൂർ പഞ്ചായത്ത് 
തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം 
ചോമ്പാൽ ഫിഷറി ഹാർബറിലേക്കുള്ള 
അപ്രോച്ച് റോഡ് പുനരുദ്ധാരണം - 
രൂപ 49 ലക്ഷം 

50 , 000 
12 / എച്ച്. ഇ . ഡി . |എൻ. സി ./ 2010 -11 
ടി ടി - ചോമ്പാൽ ഫിഷറി ഹാർബർ 
മാടക്കര റോഡിന്റെ നിർമ്മാണം - 
രൂപ് 26.60 ലക്ഷം 

50,000 
13 / എച്ച്. ഇ . ഡി ./എൻ. സി ./ 2010 - 1 
ടി - ഫറോക്ക് ഗ്രാമ പഞ്ചായത്ത് തീരദേശ 
റോഡുകളുടെ പുനരുദ്ധാരണം- കോതാർ 
തോട്-മുക്കോണം റോഡിന്റെ അഭിവൃദ്ധി 
പ്പെടുത്തൽ - രൂപ 53 ലക്ഷം 

50 ,000 
ദർഘാസ് ഫാറത്തിന്റെ വില - ക്രമ നമ്പർ 1 - ന് രൂപ 
9,400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 5,500 + വാറ്റ്, ക്രമനമ്പർ 3 - നും 
4 - നും രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 5 - ന് രൂപ 7 , 400 + വാറ്റ്, 
ക മ ന മ്പർ 6 - ന് രൂപ 4 , 000 + വാറ്റ്, കമ ന മ്പർ 7 - ന് 
രൂപ് 8,000 + വാറ്റ്. 

ദർ ഘാസ് ഫാറ ങ്ങ ൾ വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 4 - 6 -2010 , 3 മണിവരെ. 

ദർഘാസ് ഫാറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 11 - 6 - 2010 , 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11-6- 2010, 
4. 30 മണി. 

കരാറു കാ രന്റെക്ലാസ്സ് - കമ ന മ്പർ 1 - ന് " എ ക്ലാസ്സ്, 
ക്രമനമ്പർ 2 - നും 4- നും “ എ ഇലക്ട്രിക്കൽ, മറ്റുള്ളവയ്ക്ക് 
" ബി യും അതിലുപരിയും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1- നും 
7 - നും 6 മാസം, ക്രമനമ്പർ 5- ന് 5 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

- ദർഘാസ് ഫാറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 
ഉത്തര മേ ഖലാ സൂപ ണ്ടിംഗ് എഞ്ചി നീ യ റുടെ 
ഓഫീസിൽ നിന്നും 1- 6 - 2010 മുതൽ 4 - 6 - 2010 ആയതിന്റെ 
വിലയും വില്പന നികുതിയും ( മടക്കി കൊടുക്കുന്നതല്ല ) 
അടച്ച് രേഖാമൂലം അപേ ക്ഷി ച്ചാൽ ലഭി ക്കു ന്ന താ ണ് . 
( പവർത്തിക്കുള്ള ദർഘാസ് കവറിലാക്കി പ്രവൃത്തിയുടെ 
പേരും ദർഘാസ് നമ്പരും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ 11 - 6 - 2010 - ന് വൈകു ന്ന രം 
4 മണിക്ക് മുമ്പായി രജിസ്റർഡ് തപാൽ അഥവാ സ്പീഡ് 
പോസ്റ്റ് മാർഗ്ഗം ലഭിക്കേണ്ടതാണ്. 11 - 6 - 2010 - ന് വൈകുന്നേരം 
4 മണിക്കു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ ആ യത് 
തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ 
ആയാലും സ്വീക രി ക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന 
അവ സാനദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ 
അവധിയായി പ്രഖ്യാപിക്കുക യാ ണെ ങ്കിൽ തൊട്ട ടു ത്ത 
പ്രവൃത്തി ദിവസം വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 100 
രൂപ വിലയുള്ളമുദ്രപ്പത്രത്തിൽ പ്രമാണത്തിന്റെകൂടെയുള്ള 
മാതൃകാ ഫാറം പ്രകാരമുള്ള പാഥ മിക ഉടമ്പടി ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ടതും അതോടൊപ്പംതന്നെ സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖല , കോഴിക്കോട്-6 
എന്ന പേരിൽ ആവ ശ്യ മായ നിര ത ദ വ്യം നിയ മപകാരം 

കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതുമാണ്. അപ്രകാരം 
ചെയ്യാത്തവ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാനദിവസം വൈകുന്നേരം 4.30 മണിക്ക് സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധി 


ദർഘാസ് പരസ്യം 
- നമ്പർ ഡി1 -1755 / 2009. 

2010 ഏപ്രിൽ 28. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കണ്ണൂർ താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തു ക യും - എച്ച്. ഇ . ഡി . / ഇ ഇ / 1 / 2 010 - 11 - അ ഴീക്ക ൽ 
മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശനഭാഗത്തുള്ളമണ്ണും 
പഴയ ഗോയിനും മാറ്റുന്ന പ്രവർത്തി- രൂപ 10 ലക്ഷം. 

നിരതദ്രവ്യം- - രൂപ 25,000 . 
ദർഘാസ് ഫാറത്തിന്റെ വില രൂപ 1,500 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 3 - 6 -2010 
മുതൽ 7 - 6 -2010 , 1 മണിവരെ. 

ദർ ഘാസ് പമാണങ്ങ ൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും - 7 - 6 - 2010 , 3 മണിവരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയ തിയും സമയവും 
7 - 6 - 2010 , 3.30 മണി. 

പ്രവൃത്തിയുടെ കാലാവധി 3 മാസം. 
കരാറുകാരന്റെ ക്ലാസ് " സി യും ഉപരിയും. 
- ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 100 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകളുടെ ഫേം പീരീയഡ് ദർഘാസുകൾ തുറക്കുന്നതു 
മുതൽ 4 മാസം വരെ ആയിരിക്കും. ദർഘാസ് സംബന്ധിച്ചുള്ള 
കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
കാരണംകൂടാതെ ദർഘാസ് റദു ചെ യ്യു ന്ന തിനോ മാറ്റി 
വയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന 
പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. 

- 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ. ടി .) 255/ 
2004/എഫ്. & പി . ഡി . ഈ ദർഘാസിന് ബാധകമായിരിക്കും. 
ദർഘാസ് ഫാറങ്ങൾക്കുള്ളഅപേക്ഷയോപൂരിപ്പിച്ച് സമർപ്പി 
ക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെതന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, ഹാർബർ എഞ്ചിനീയറിംഗ് 

എക്സിക്യൂട്ടീവ് 
ഡിവിഷൻ, കണ്ണൂർ- 17 . 

എഞ്ചിനീയർ. 


